			 ** ശൃീ കൃഷ്ണചരിതം  മണിപ്രവാളം **  
                 ~~~~~~~~~~~~~~~~~~~~~~~~~~~        
					 എട്ടാം  സർഗ്ഗം 
					---------------------
 		( വിദ്യാഭ്യാസം, രുഗ്മിണീപരിണയം )
					-----------------------

  ഏകദാ രാമകൃഷ്ണന്മാരേകഭാവേന സാദരം 
  വിദ്യാഭ്യാസവിധാനാർത്ഥമുദ്യോഗിച്ചാരനാകുലം .		#1

 സാന്ദീപനിമുനീംഗത്വാ വന്ദിച്ചാരവരഞ്ജസാ 
 തൽപ്രസാദേന ശാസ്ത്രങ്ങളഭ്യസിച്ചാരശേഷമേ .  		#2

 തരസാ സർവ്വ വിദ്യാനാം പരിജ്ഞാനമുപാഗതൌ 
 ഗുരുദക്ഷിണ ചെയ്‍വാനുമൊരുമ്പെട്ടാരനന്തരം .			#3

 ഗുരുവാചാ ഗുരുസുതാ പുരാതീർത്ഥജലേ മൃതാ 
 തിരഞ്ഞു ജലധിം ഗത്വാ വരുണാവാസമായയൌ .  		#4

 ഹത്വാ പഞ്ചജനാ തത്ര പാഞ്ചജന്യം ഹരിച്ചുടൻ 
 ഗത്വാ യമപുരം വേഗാൽ ലഭിച്ചു ഗുരുനന്ദനം . 			#5

 ഗുരുദക്ഷിണയും ചെയ്തു ഗുരുപുത്രേണ സാദരം 
 തദനുഗ്രഹവും ലബ്ധ്വാ ഗമിച്ചു മഥുരാപുരം . 			#6

 ഒരുനാളഥ ഗോവിന്ദൻ കരുണാമൃതവാരിധി 
 ഗോകുലായ നിയോഗിച്ചാനാകുലേതരമുദ്ധവം . 			#7

 ഗോപിമാരുടെ സന്താപം പറഞ്ഞഥ കളഞ്ഞുടൻ
 ഗോവിന്ദസവിധം തന്നിൽ പ്രാപിച്ചാൻ പുനരുദ്ധവൻ . 	#8

 സൈരന്ധ്രിതൻ ഗൃഹം തന്നിൽ സ്വൈരം ചെന്നു ജനാർദ്ദനൻ
 മാരക്രീഡാമഹാനന്ദമാരംഭിച്ചാൻ നിശാന്തരേ . 			#9

 പുത്രനെജ്ജനയാമാസ തത്ര സാ കമലേക്ഷണാ 
 അവന്നു പേരുപശ്ലോകനെന്നു ലോകേഷു വിശ്രുതം . 	#10

 ഉദ്ധവേനസമം താവൽ ബദ്ധസ്നേഹമനോഹരം 
 ചക്രപാണിയൊരുന്നാളിലക്രൂരഭവനം യയൌ . 			#11

 കുന്തീസുതാനാം വൃത്താന്തമെന്തെന്നറിവതിന്നുടൻ 
 അക്രൂരനെ നിയോഗിച്ചാനക്കാലം ദേവകീസുതൻ . 		#12
 
 ഭോജരാജവധം കേട്ടു കോപിച്ചു മഗധേശ്വരൻ 
 പോരിനായിപ്പുറപ്പെട്ടു ജരാസന്ധൻ മഹാബലൻ . 		#13

 മഥുരാപുരമാസാദ്യവളഞ്ഞാൻ ബഹുസേനയാ 
 മധുസൂദനനന്നേരം പോരിന്നായിസ്സമായയൌ . 			#14

 രണ്ടു തേരു കൊടുത്തൂട്ടാനണ്ടർകോനതികൌതുകാൽ 
 ഒന്നിൽക്കരേറി താലാങ്കനന്യത്ര മധുസൂതനൻ .			#15

 വൃഷ്‍ണിസേനാപരിവൃതൻ കൃഷ്ണനും ബലഭദ്രനും 
 പരാക്രമം തുടർന്നപ്പോൾ ജരാസന്ധനുമോടിനാൻ.  		#16

 പിടിച്ചുകൊല്ലുവാനായിത്തുടങ്ങീ രോഹിണീസുതൻ
 അച്യുതാനുനയം കൊണ്ടങ്ങയച്ചാനവനെ ക്ഷണാൽ . 	#17

 പിന്നെയും സമ്പ്രഹാരാർത്ഥം വന്നൂമാഗധമന്നവൻ
 പിന്നെയും തോൽക്കുമവ്വണ്ണം കഴിഞ്ഞു പലവട്ടവും .	#18

 മുന്നൂറുമഥ തൊണ്ണൂറുമക്ഷൌഹിണി പടജ്ജനം 
 കൊന്നൊടുക്കീതു ഗോവിന്ദനന്നന്നായിട്ടു മാഗധം . 		#19

 പതിനെട്ടാമതും ദുഷ്ടൻ വട്ടംകൂട്ടിവരും വിധൌ 
 മൂന്നുകോടിബ്ബലത്തോടെ യവനൻ താനുമായയൌ . 	#20

 മ്ലേച്ഛസൈന്യം വരുന്നേരമച്യുതൻ നിജവൈഭവാൽ
 സ്വേച്ഛയാ പശ്ചിമാംഭോധൌ തീർപ്പിച്ചാൻ ദ്വാരകാപുരം .  #21

 വിശ്വകർമ്മമഹാശില്പി  കല്പിതം ബത തൽപുരം 
 വിശ്വമോഹനമായ്വന്നൂ വിശ്വനായക പൌരുഷാൽ . 	   #22

 മഥുരാപുര വാസ്തവ്യ മഹാവൃന്ദങ്ങളൊക്കവേ 
 ദ്വാരകാ നഗരം  തന്നിലാക്കിനാൻ മധുസൂദനൻ . 		  #23

 താനൊരുത്തൻ പുറപ്പെട്ടു ചെന്നു യവനസന്നിധൌ 
 പേടിഭാവിച്ചു ഗോവിന്ദനോടിനാനടവീതടേ . 			  #24

 കൊണ്ടൽവർണ്ണൻെറ പിന്നാലെ മണ്ടിനാനാശു ബൌദ്ധനും
 കളിച്ചു കുഹരം തന്നിലൊളിച്ചു മധുസൂദനൻ .			  #25

 യവനൻ വിപിനം തന്നിലവനെത്തിരയും വിധൌ 
 ക്വചിൽ കിടന്നുറങ്ങുന്നു മുചുകുന്ദനരേശ്വരൻ . 		  #26

 മുകുന്ദനെന്നു കല്പിച്ചു ചവിട്ടീ മുചുകുന്ദനെ 
 അവനും യവനൻ തന്നെത്തരസാ ഭസ്മമക്കിനാൻ .  		  #27

 നിദ്രാവസാനേ ഭൂപാലനദ്രിസാനുസമുത്ഥിതം 
 ഭദ്രമാം വൈഷ്ണവം രൂപമദ്രാക്ഷീദഗ്രഭൂതലേ . 			 #28

 ശംഖചക്ര  ഗദാ പത്മശോഭമാന ചതുർഭുജം 
 ശ്രീവത്സ കൊസ്തുഭോദാര വനമാലാ വിരാജിതം 			#29

 ഇതി ചിദ്രൂപമാലോക്യ സ്തുതിച്ചു മുചുകുന്ദനും 
 " ലോകൈക ബീജഭൂതായ വൈകുണ്ഠായ നമോസ്തുതേ ."  #30

" ഇക്ഷാകു കുലജാതൻ ഞാൻ ഭൂപാലൻ കമലാപതേ !
 രക്ഷാശിക്ഷാദി ദു:ഖങ്ങൾക്കെളുതല്ലെന്നുറച്ചു ഞാൻ ."   #31

 " അത്രവന്നു ശയിക്കുന്നേനെത്രനാളുണ്ടഹം, വിഭോ !
  പുത്രമിത്ര കളത്രാദി വിഷയാഗ്രഹമില്ലമേ !" 			#32

 " നിങ്കൽബ്ഭക്തി ഭവിക്കേണം സങ്കടം മമ തീരുവാൻ 
  നിൻകഴൽക്കു വണങ്ങുന്നേൻ ശങ്കരാദി  നിഷേവിതം"   #33

 " ഭക്തിനിങ്കൽബ്ഭവിക്കുമ്പോൾ മൂക്തിതാനേവരും വിഭോ !
 ഭക്തികൂടാതെ വാഞ്ഛിച്ചാൽ മുക്തിമാർഗ്ഗം വരുന്നതോ? "   #34

" ത്വഭക്തജനഭക്തിം മേ കല്പിച്ചാകിലതും മതി
 ത്വൽ പാദസ്മരണം കൊണ്ടു മൽപാപം ശാന്തമായ് വരും ."   #35

 മുകുന്ദൻ മുചുകുന്ദന്നായ് മുക്തിദാം ഭക്തിമേകിനാൻ 
 മഥുരാപുരി പുക്കാശു വധിച്ചു ബൌദ്ധസൈന്യവും .           #36	

 മാഗധൻ വന്നുയുദ്ധായസന്നാഹം തുടരും വിധൌ 
 ജയമന്ത്യമവന്നേകീ ഭാവിച്ചു മാധവൻ . 						#37

 ദ്വാരകാപുരമാഗമ്യ സ്വൈരം വാണൂ ജനാർദ്ദനൻ
 നന്ദാദിവൃന്ദവും തത്ര വന്നു വാണു യഥാസുഖം . 			#38

 രേവതാത്മജയാകുന്ന രേവതീം നാമകന്യകാം 
 വിവാഹം ചെയ്തിതക്കാലം രോഹിണീനന്ദനൻമുദാ .			#39

 ഭീഷ്‍മകോനാമ വൈദർഭൻ ഭീഷ്‍മബാഹു പരാക്രമൻ 
 പുത്രീവിവാഹസന്നാഹമത്രകാലേ തുടങ്ങിനാൻ . 			#40

 രുഗ്മിയെന്നുള്ള പുത്രൻെറ നിർബ്ബന്ധംകൊണ്ടു മന്നവൻ
 രുഗ്മിണീം ശിശുപാലന്നായ് കല്പിച്ചാനുല്പലേക്ഷണാം 		#41

 ചേദിഭൂപന്നു കല്പിച്ചു തന്നെയെന്നവൾ കേൾക്കയാൽ
 ഖേദിച്ചു മനസാ ബാലാ മധുസൂദനരാഗിണീ . 				#42

 വാസുദേവൻ വസിക്കുന്ന മന്ദിരേ ചെന്നു പോരുവാൻ 
 ഭൂസുരം തരസാഗൂഢം നിയോഗിച്ചിതു രുഗ്മിണി . 			#43

 ആരണൻതാൻ പുറപ്പെട്ടു ദ്വാരകാപുരി പുക്കുടൻ 
 നാരായണായ സന്ദേശം പാരാതേ കണ്ടുണർത്തിനാൻ . 		#44

 " ശ്രീകൃഷ്ണ ! ജയ ഗോവിന്ദ ! മന്ദം ശൃണു മദീരിതം
 ഭീഷ്മരാജസുതാബാലാ ചൊല്ലിവിട്ടിതു രുഗ്‍മണി ."			#45

 " ഉപേന്ദ്ര ! ജഗതീബന്ധോ ! കൃപാസിന്ധോ ! നമോസതുതേ 
  അപേക്ഷയുണ്ടെനിക്കേകമുപേക്ഷിച്ചീടൊലാ ഭവാൻ ."		#46

 " തരുണാംബുധരശ്രീമൻ തരുണീ മോഹനാകൃതേ !
  അരുണംചരണാംഭോജം ശരണം കരുണാകര !"				#47

 " താതനും സോദരന്മാരും മാതാവും ബന്ധുവർഗ്ഗവും 
  എനിക്കനിഷ്ടമാംവണ്ണമാരംഭിക്കുന്നു സാമ്പ്രതം ."			#48

" അശുഭാത്മകനായുള്ള ശിശുപാലന്നു നൽകുവാൻ 
 സാദരം കോപ്പുകൂട്ടുന്നു സോദരാദികളൊക്കവേ ."			#49

" ദുരഹങ്കാരിയാകുന്ന ധരണീപാലകനെത്തദാ 
 വരണം ചെയ്‍കയെക്കാട്ടിൽ മരണം നല്ലുമാധവ !" 			#50

 " കരുണാകര ! നീവന്നു ഹരണംചെയ്‍ക മാം ഹരേ !
 പരിണാമസുഖംകൊണ്ടു ഗുരൂണാം സമ്മതം ഭവേൽ ." 		#51

 " ജനവും ധനവും പിന്നെ പ്രാണനും ദേഹവും തഥാ 
  ജനകാദികളെപ്പേരുമിന്നു മേ നിൻ പദാംബുജം ." 			#52

 " മുഹൂർത്തസമയത്തിൻെറ മുമ്പേവന്നു ഹരിക്കനീ
  മഹാപുരുഷ ! വന്ദേഹ"  മേവം രുഗ്മിണി ചൊല്ലിനാൾ .       #53

 " ഭവത്സംഗമസൌഖ്യം മേ ഭവിച്ചില്ലെങ്കിലാശു ഞാൻ 
  അന്നു ജീവൻ ത്യജിക്കുന്നേ" നെന്നു രുഗ്മിണി ചൊല്ലിനാൾ . #54

" മൽപ്രാണരക്ഷണം ചെയ്‍വാനപ്രമേയ ! തുണയ്‍ക്കനീ
  ഇന്നു നിൻപാദമാധാര" മെന്നു രുഗ്മിണി ചൊല്ലിനാൾ .  	 #55

 ഇപ്രകാരം കഥിക്കുന്ന വിപ്രനോടരുളീടിനാൻ 
 " ക്ഷിപ്രം മുന്നിൽ നടന്നാലുമപ്രദേശം ഗമിക്ക നാം" .	      #56

 " രമണീഗുണസന്താനം രമണീയം നിശമ്യ ഞാൻ
  നളിനായുധസന്താപാൽ തളരുന്നു മഹീസുര !" 				#57

 " സ്മരിക്കും നേരമെന്നുള്ളിലിരിക്കും വാമലോചനാം 
  തെരിക്കെന്നധുനാവന്നു ഹരിക്കുന്നുണ്ടു ഞാനെടോ ."		#58

 ഏവം പറഞ്ഞു ഗോവിന്ദൻ രേവതീകാമുകം വിനാ 
 തേരിലേറിപ്പുറപ്പെട്ടു ചാരുവേഷമനോഹരൻ . 				#59

 വിപ്രനെ പുരത: കൃത്വാ സുപ്രസന്നമുഖാംബുജൻ 
 അണ്ഡജേശധ്വജൻ ദേവൻ കുണ്ഡിനം പുരമാപ്തവാൻ .  		#60

 മഹീസുരനുടൻ ചെന്നു മഹീപതി കുമാരികാം 
 വിശ്വനാഥമതം കേൾപ്പിച്ചാശ്വസിപ്പിച്ചു തൽക്ഷണം . 		#61

 ബലഭ്രനുമന്നേരം ബലപൌരുഷഭൂമവാൻ 
 വിദിത്വാ കൃഷ്ണഗമനം വിദർഭപുരമാഗമൽ . 					#62

 പുരത്തിലാഗതന്മാരാം പുരാണപുരുഷാവുഭൌ 
 പൂജിച്ചു മണിപീഠാന്തേ വസിപ്പിച്ചിതു ഭീഷ്‍മകൻ . 			#63

 ശിശുപാലാദി ഭൂപാലജാലം കോലാഹലാന്വിതം 
 വസിച്ചിതു മഹാമഞ്ചസഞ്ചയേ ചഞ്ചലാശയം . 				#64

 ദുർഗ്ഗാലയേ വിളങ്ങുന്ന ദുർഗ്ഗാദേവീം വണങ്ങുവാൻ 
 രുഗ്‍മഭൂഷിതസർവ്വാംഗീ രുഗ്‍മിണീ താനുമായയൌ . 		#65

 ആളീജനസമൂഹത്തിൽ മേളിച്ചു നൃപകന്യക
 കാളീപ്രണാമവും ചെയ്തു നാളീകാക്ഷി വരുംവിധൌ 		#66

 "എങ്ങുപോകുന്നു നീയിപ്പോളംഗനാമൌലിരത്നമേ !"
  മന്ദമേവം പറഞ്ഞങ്ങു ചെന്നു നന്ദകുമാരകൻ 				#67

 തൽപാണി പല്ലവം മെല്ലെപ്പിടിച്ചു മധുസൂദനൻ
 തേരിലേററിപ്പുറപ്പെട്ടു ധീരൻ ഗംഭീരപൌരുഷൻ . 			#68

 " ആരെടാ കന്യകാരത്നം  ചോരണംചെയ്തു കൈതവാൽ
 തേരിലേററുന്ന " തെന്നിത്ഥം നേരിട്ടു നൃപമണ്ഡലം . 		#69

 " കൊടുപ്പിൻ മൂഢരേ ! ചെന്നു തടുപ്പിൻ ഭൂമിപാലരേ !
 എടുപ്പിൽ ചാപമങ്ങസ്ത്രം തൊടുപ്പിൽ മടിയെന്തെടോ" !    #70

 ഇത്ഥം ഘോഷിച്ചടുത്തീടും ക്രുദ്ധരാം രാജമണ്ഡലം 
 യുദ്ധം ചെയ്തുടനോടിച്ചാനുദ്ധവാദിയദുക്കളും . 				#71

 രുഗ്മമാം ഖഡ്‍ഗമുദ്യമ്യ രുഗ്മിവന്നണയും വിധൌ 
 രുഗ്മിണീവല്ലഭൻ ചെന്നു കൊല്ലുവാനായ് തുടങ്ങിനാൻ . 	#72

 "സ്യാലനെക്കൊലചെയ്യൊല്ലാ ബാല ! ശൌരേ ! ക്ഷമിക്ക നീ
 വിരൂപനാക്കിവിട്ടാലും വിരവോടിവനെബ്ഭവാൻ "   		#73

 എന്നുളള ബലഭദ്രൻെറ നിയോഗം കേട്ടു മാധവൻ  
 കുണ്ഡിനേശകുമാരംതം മുണ്ഡനം ചെയ്തു മുക്തവാൻ .  		#74

 കാമപാലാദി സഹിതൻ കാമിദ്യാ സഹകേശവൻ
 ദ്വാരകാനഗരം പ്രാപ്യ സ്വൈരം വാണു യഥാസുഖം .		#75

 ഉൽപലാക്ഷ്യാസമം ദേവൻ തല്പമറി നികേതനേ 
 തൽപാണിപല്ലവം മെല്ലെപ്പിടിച്ചു പത്മലോചനൻ . 			#76

 ലജ്ജകൊണ്ടു മുഖാംഭോജം തരസാതാഴ്ത്തി രുഗ്മിണി
 ചാരുഗൂഢകടാക്ഷം കൊണ്ടാശ്ലേഷിച്ചു ജനാർദ്ദനം . 			#77

 തോഴിമാരുടെ നിർബ്ബന്ധാൽ ക്ലാന്തലജ്ജാ ദിനേ ദിനേ 
 കാന്താനുസരണംകൊണ്ടും കാമിനീ വശമാഗതാ . 			#78

 ഗമിച്ചു ലജ്ജാവൈഷമ്യം ശമിച്ചു ഹൃദിശങ്കയും 
 രമിച്ചു രമണോപാന്തേ രമണീയാംഗി രുഗ്മിണി . 			#79

 മണിഗൃഹമണിമുററം പുഷ്പവാടീതടാകം 
 മണമിളകിനകേളീചന്ദനാരാമവാടം 
 ഇതി വിവിധമനോജ്ഞ സ്ഥനമാനന്ദമന്ദം 
 മതിമുഖിയെ നടത്തിക്കാട്ടിനാൻ കുഞ്ജനാഭൻ .  			#80

 കളിച്ചും കാന്താരേ കനകതരുകുഞ്ജങ്ങളിലണ --
 ഞ്ഞൊളിച്ചും പർയ്യങ്കേ പരിചൊടു ശയിച്ചും ദയിതയാ 
 രമിച്ചൂ ഗോവിന്ദൻ കമലശരലീലാസുകുതുകീ  
 ഗമിച്ചു സാനന്ദം കിമപി സമയം മോഹനമയം .   			#81 

 			* എട്ടാം സർഗ്ഗം സമാപ്തം .* 
			------------------------------------ 
	
